( 


ര 


| Reg . No , രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


( 
( 


GOVER 


L 


കര 


| 


ാർ 


ള സർക് 


PINMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVI 


THIRUVANANTHAPURAM , TUESDAY 


No. 


. . | Tamannamala.. 


23rd August 2011 
2011 ആഗസ്റ്റ് 23 
1st Bhadra 1933 
1933 ഭാദം 1 


വാല്യം 56 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Commissionerate of Land Revenue 


KOTTAYAM DISTRICT 


ലേലപരസ്യം 


നമ്പർ സി / 2318 / 2011. 


2011ജൂ 


ലൈ 25. 


- കോട്ടയം താലൂക്കിൽ പുതുപ്പള്ളി വില്ലേജിൽ ബ്ലോക്ക് 
37 - ൽ സർവെ 313- ൽ നിന്നിരുന്ന തേക്ക് മരവും, സർവെ 
314/ 8- ൽ സർക്കാർ പുറമ്പോക്കിൽ നിന്നിരുന്ന ആഞ്ഞിലി 
മരവും ചുവടെ മുറിച്ചിട്ടുള്ളതും ടി തടികൾ സെപ്റ്റംബർ 
മാസം 6 -ാം തീയതി 3 മണിക്ക് പുതു പള്ളി വില്ലേജ് 
ആഫീസിൽവച്ച് കോട്ടയം റവന്യൂ ഡിവിഷണൽ ആഫീസറോ 
അദ്ദേഹം ചുമ ത ല പ്പെടു ത്തുന്ന ഉദ്യോഗസ്ഥനോ പരസ്യ 
ലേലത്തിൽ വിൽക്കുന്നതാണ്. 


ലേലത്തിൽ പങ്കെടുക്കുന്നവർ - 5, 000 നിരതദ്രവ്യം 
കെട്ടിവയ്ക്കേണ്ടതും ലേലം പിടിക്കുന്ന ആൾ മൊത്തം തുക 
യുടെമൂന്നിലൊന്ന് ഭാഗവും മുഴുവൻ തുകയുടെ വിൽപ്പന 
നികുതിയും അപ്പോൾ തന്നെ അടയ്ക്കേണ്ടതും ബാക്കി സംഖ്യ 
ലേലം സ്ഥിരപ്പെടുത്തുന്ന തീയതി മുതൽ 30 ദിവസത്തിനകം 
അടച്ച് രസീത് വാങ്ങേണ്ടതും തുക മുഴുവനും അടച്ച് ലേലം 
സ്ഥിരപ്പെടുത്തിയതിനുശേഷം തടി നീക്കം ചെയ്യേണ്ടതാണ്. ടി 
ലേലം മറ്റ് സർക്കാർ ലേലത്തിന്റെ നിബന്ധനകൾക്ക് വിധേയ 
മാ യി രി ക്കും . കൂടു തൽ വിവ രങ്ങൾ കോട്ടയം റവ ന 
ഡി വി ഷ ണൽ ആഫീസിൽ നിന്നും അറിയാ വു ന്ന താ ണ്. 


റവന്യൂ ഡിവിഷണൽ ആഫീസ്, 


- ( ഒപ്പ്) 


മിനി സിവിൽ സ്റ്റേഷൻ, റവന്യൂ ഡിവിഷണൽ ആഫീസർ. 
കോട്ടയം. 


ലേലപരസ്യം 


നമ്പർ എച്ച്/ 2866 / 2009. 

- 2011 ജൂ ലൈ 20. 
- ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിട്ടുളളതും 
അവകാശികളില്ലാത്തതും രേഖകൾ ഇല്ലാത്തതും കേസുകളിൽ 
ഉൾപ്പെടാത്തതുമായ വാഹനങ്ങൾ അവകാശികൾ ഹാജരാ 
കാത്തപക്ഷം 2011 സെപ്റ്റംബർ 7 -ാം തീയതി 11 മണിക്ക് 
പരസ്യമായി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനുകളിൽ വച്ച് 
ലേലം ചെയ്ത് സർക്കാരിലേക്ക് മുതൽക്കൂട്ടുന്നതാണ്. 

വാഹനങ്ങളുടെ വിവരവും അവയ്ക്ക് നിശ്ചയിച്ചിരിക്കുന്ന 
തറവിലയും താഴെ ചേർക്കുന്നു . 


ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷൻ 


1. KL -8 - B 8633 M Cycle — Bajaj 4S Champion — 
2 ,000 
2. KL -1- H 5627M Cycle _ Bajaj 4S Champion - 2,000 
3 . KL - 7-BD 2406 M Cycle Bajaj Discover - 9,000 
4 . KL -5M- 1382 M Cycle - Max - 100 

- 1 ,500 


- (ഒപ്പ്) 
സബ് ഡിവിഷണൽ 
മജിസ്ട്രേറ്റ് & റവന്യൂ 
ഡിവിഷണൽ ആഫീസർ. 


റവന്യൂ ഡിവിഷണൽ ആഫീസ്, 
പാലാ. 


